Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


- 


Reg. No . രജി. നമ്പർ 
KLITV ( N )/ 634/ 2012- 14 


1 


ം 


കേ 


GOVE 


രള സർക് 


INMENT OF 


- 


ാർ 
OF KERA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. II | 
വാല്യം 2 [ 


29th January 2013 
2013 ജനുവരി 29 
9th Magha 1934 
| 1934 മാഘം 9 


1 


5 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Collegiate Education Department 

SHORT TENDER NOTICE 
No . 6/12/ A5/Plan/SNC- Lab /UC/12 . 2nd January 2013. 

Sealed tenders are invited for the supply of 
Lab Equipment to Botany Department in University 
College , Thiruvananthapuram under Plan Fund Scheme 
2012 -13 . 


The envelope containing the tenders should be 
superscribed as “ Tenders for the supply of Lab 
Equipment for Botany Department (6 / 12/ A5 /Plan /SNC /Lab / 
UC / 12 )” and addressed to The Principal, University 


ദർഘാസ് സമർപ്പിക്കുമ്പോൾ ദർഘാസിന്റെ 1 % ( മിനിമം 
- 100 - ൽ കുറയാൻ പാടില്ല ) തുക EMD ആയി നൽകേണ്ടതാ 
ണ്. EMD തുക DD ആയി സമർപ്പിക്കേണ്ടതാണ്. 


College , Thiruvananthapuram so as to reach in this 
College on or before 2 p . m . on 29 - 1 - 2013 . Late tenders 
will not be accepted . The tenders will be opened at 3 p .m . 
on 29 - 1 - 2013 in the presence of the tenderers or their 
authorised representatives who may be present at that time. 

Tender forms can be had from the College Office 
from 10 . 30 a .m . to 1 p . m . on the working days till 
29 - 1 - 2013 . The cost of the tender form is " 316 includ 
ing VAT + Cess. 

The cost of duplicate tender form will be 
S 158 including VAT + Cess. It will be issued only to 
those who have purchased the original tender forms. 

Along with tender, EMD @ 1 % of the amount 
tendered, subject to a minimum of ` 100 should also be 
submitted in the form of DD . 

If the last date of receipt of the tenders or the 
opening date of the tenders is declared as holiday , then 
the same will be postponed to the next working day . 

The firm will supply the articles within 20 days 
positively from the date of this order. An agreement on 
Kerala Stamp Paper worth - 100 should be executed in 
the prescribed form as specified in Appendix -XVII of the 
Store Purchase Manual. 

The articles should be supplied in the College Office 
at the cost of the firm itself. Invoices in triplicate should 
be forwarded for payment to the undersigned . The 
payment will be effected only after the receipt of the 
articles in good condition and satisfying the quality . 

Face Value = " 45,000 (inclusive of all taxes). 

Please contact the College Office for the further 
details. 

-- തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ 2012 -13 
വർഷത്തിൽ ബോട്ടണി വകുപ്പിലേക്ക് ലാബ് ഉപകരണങ്ങൾ 
വാങ്ങുന്നതിനുള്ള മുദ്രവച്ച പൂരിപ്പിച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

ദർഘാസുകൾ പ്രിൻസിപ്പാൾ, യൂണിവേഴ്സിറ്റി കോളേജ്, 
തിരു വ ന ന്ത പുരം എന്ന വിലാ സ ത്തിൽ 29 - 1 - 2013 - ന് 
2 മണിക്കകം ലഭിക്ക ത്തക്ക വണ്ണം സമർപ്പി ക്കേ ണ്ട താ ണ് . 
ക വ റി നു മു ക ളിൽ “ ബോട്ടണി വകു പ്പി ലേക്ക് ലാബ് 
ഉപ ക ര ണ ങ്ങൾ വിതരണം ചെയ്യു ന്ന തി നുള്ള ദർഘാസ് 
(6/ 12/ A5/Plan/SNC -Lab/ UC /12) ” എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. 
2 മണിക്കുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
ദർഘാസുകൾ അന്നേദിവസം 3 മണിക്ക് അപ്പോൾ സന്നിഹിത 
രായിരിക്കുന്ന ദർഘാസുകാരുടെയോ അവരുടെ പ്രതിനിധി 
കളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


പട്ടിക പ്രകാ രമുള്ള സാധ ന ങ്ങ ൾ മൊത്ത മാ യോ , 
ഭാഗികമായോ നൽകുന്നതിനുള്ള നിരക്കുകൾ രേഖപ്പെടുത്താ 
വു ന്ന താണ്. ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തുന്ന 
സ്ഥാപനങ്ങൾക്ക് ടി സ്ഥാപനങ്ങൾ നൽകുന്ന സാധനത്തിന്റെ 
ഗുണമേന്മകൂടി കണക്കിലെടുത്ത്ഭാഗികമായോ, മൊത്തമായോ 
വിതരണ ഉത്തരവ് നൽകുന്നതാണ്. 

വിതരണ ഉത്തരവ് ലഭിച്ചു കഴിഞ്ഞാൽ 20 ദിവസത്തിനകം 
സാ ധ ന ങ്ങ ൾ കോളേ ജാ ഫീസിൽ എത്തി ക്കേണ്ടതാണ്. 
അതിനായി യാതൊരു വിധ കടത്തുകൂലിയും കയറ്റിറക്കു 
കൂ ലിയും നൽകു ന്ന ത ല്ല . ഓരോ സാധ ന ത്തിനും വാറ്റ് 
നികുതിയും, സെസ്സും ഉൾപ്പെടെയുള്ള വിലകളാണ് ദർഘാസിൽ 
രേഖപ്പെടുത്തേണ്ടത്. വിതരണ ഉത്തരവ് ലഭിച്ച് നിശ്ചിത 
സമയപരിധിക്കു ള്ളിൽ സാധ ന ങ്ങൾ നൽകാ തി രു ന്നാൽ 
തൊട്ടടുത്ത ദർഘാസു കാ രന് ഉടനെ വിതരണ ഉത്തരവ് 
നൽകുന്നതും ഇത്തരത്തിൽ സർക്കാരിനുണ്ടാകുന്ന നഷ്ടം 
ആദ്യ ദർഘാസുകാരനിൽനിന്ന് ഈടാക്കുന്നതിനുള്ള നിയമാ 
നുസൃത നടപടികൾ സ്വീകരിക്കുന്നതും, ടി സ്ഥാപനത്തെ 
കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതുമാണ്. 

- ദർഘാസിൽ പറയുന്ന തുകയേക്കാൾ കൂടുതൽ ഒരിക്കലും 
-- ആവശ്യപ്പെടാൻ പാടില്ലാത്തതും, അപ്രകാരം തുക വർദ്ധിപ്പിച്ച് 
നൽകുന്നതല്ലാത്തതുമാകുന്നു . 
- വിതരണ ഉത്തരവ് ലഭിക്കുന്നവർ സാധനങ്ങൾ നൽകുന്ന 
തോടൊപ്പം അതിന്റെ വില രേഖപ്പെടുത്തിയ ഇൻവോയ്സിന്റെ 
-- മൂന്ന് പകർപ്പുകളും ഹാജരാക്കേ ണ്ട താ ണ്. സാധ ന ങ്ങൾ 
നൽകുന്നതിനുമുമ്പ് - 100 മുഖവിലയുള്ള കേരള സർക്കാർ 
മുദ്രപ്പത്രത്തിൽ സ്റ്റോർ പർച്ചേസ് മാനുവൽ അപ്പൻഡിക്സ് 
XVII പ്രകാരമുള്ള കരാർ സമ്മതപത്രവും സപ്ത ഓർഡറിൽ 
പറയുന്ന തുകയുടെ 5 % തുകയ്ക്കുള്ള ഡി. ഡി . സെക്യൂരിറ്റി 
ഡെപ്പോസിറ്റും ഹാജരാക്കിയിരിക്കേണ്ടതാണ്. 
- ദർഘാസ് തീയതിയിൽ മാറ്റം വരുത്തുന്നതിനോ റദ്ദാക്കു 
ന്നതിനോ ഉള്ള പൂർണ്ണ അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്ത 
മായിരിക്കും. 

മുഖവില - 45,000 (എല്ലാ നികുതികളും ഉൾപ്പെടെ). 

കൂടു തൽ വിവ ര ങ്ങൾ കോളേജ് ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 


University College, 
Thiruvananthapuram , 
Phone : 0471- 2475830. 


( Sd.) 
Principal. 


ദർഘാസ് ഫോറ ങ്ങൾ കോളേജ് ഓഫീസിൽ നിന്നും 
29 - 1- 2013 വരെ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10. 30 മണി 
മുതൽ 2 മണിവരെ ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ 
വില - 316 ( വാ റ്റ്, സെസ്സ് ഉൾപ്പെ ടെ ). ഡപ്ലി ക്കേറ്റ് 
ഫോറ ത്തിന്റെ വില : 158 ( വാറ്റ്, സെസ്സ് ഉൾ പ്പെ ടെ ) 
ആകുന്നു . ഒറിജിനൽ ടെണ്ടർ ഫോറം വാങ്ങുന്നവർക്ക് മാത്രമേ 
ഡ്യൂപ്ലിക്കേറ്റ് ഫോറം നൽകുകയുള്ളൂ. 


